O 
सत्यमेव जयते 


compose.kerala.gov.in 
egazette.kerala.gov.in 
printing.kerala.gov.in 


Regn.No. KERBIL / 2012 / 45073 

dated 2012-09-05 with RNI 
Reg No.KL / TV ( N ) / 634 / 2021-2023 


GOVERNMENT 


കേരള സർക്കാർ 


OF KERALA 


കേരള സർക്കാർ 
GOVERNMENT OF KERALA 


കേരള ഗസറ്റ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


ചൊവ്വ , 2021 നവംബർ 30 
Tuesday , 30th November 2021 


1197 വ്യശ്ചികം 15 
15th Vrischikam 1197 


1943 അഗ്രഹായനം 9 
9th Agrahayana 1943 


വാല്യം 10 


നമ്പർ 


47 


Vol . X 


No. 


Part III 


Police Department 


കേരള സർക്കാർ 


GOVERNMENT OF KERALA 


2021 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


110 


KERALA GAZETTE 


Part III 


പൂനർ ലേല പരസ്യം 


നമ്പർ സി1-19089 / 2021 ക്യു.സി. 


2021 നവംബർ 11 . 


ജില്ലാ പോലീസ് മേധാവി , കൊല്ലം സിറ്റിയുടെ ഓഫീസ് പരിസരത്ത് അപകടകരമാം വിധം 
നിൽക്കുന്ന താഴെ പറയുന്ന മരങ്ങൾ ജില്ലാ പോലീസ് ഓഫീസ് പരിസരത്ത് വച്ചു 10 -12-2021 -ാം 
തീയതിയിൽ പകൽ പതിനൊന്നു മണിക്ക് പരസ്യമായി ലേലം ചെയ്ത് വിൽക്കുന്നതാണ് . 


കമ 


ഇനം 


ചുറ്റുവണ്ണം 


തടിയുടെ അളവ് 

( ക . മീ ) 


നിരതദ്രവ്യം 

₹ 


നമ്പർ 


( സെ . മീ ) 


1 


മാവ് 


300 


3.472 


2,500 


2 


പ്ലാവ് 


55 


തടി ഉപയോഗയോഗ്യമല്ലാത്തതിനാൽ 
വിറക് വില കണക്കാക്കിയിരിക്കുന്നു 


150 


ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് 
ലേല സ്ഥലത്ത് നേരിട്ട് ഹാജരാകേ ണ്ടതും മേൽ പറ ഞ്ഞി രിക്കുന്ന മര ങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ള 
നിരതദ്രവ്യം ലേല സ്ഥലത്ത് അടച്ചു രസീത് വാങ്ങേണ്ടതാണ് . ടി മരങ്ങളുടെ ലേല വില്പനയ്ക്ക് 
മുദ്ര വച്ച ദർഘാസു കളും സ്വീക രിക്കു ന്ന താ ണ് . ദർ ഘാ സു കൾ നേരിട്ടോ തപാൽ മാർ ഗമോ 
കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ 9-12 -2021 പകൽ 5 മണിക്ക് മുൻപായി 
എത്തിക്കേണ്ടുന്നതാണ് . ദർഘാസിനോടൊപ്പം ഏതെങ്കിലും ഒരു ദേശസാൽകൃത ബാങ്കിൽ നിന്നും 
കൊല്ലം ജില്ലാ പോലീസ് മേധാവിയുടെ പേരിൽ വാങ്ങിയ നിരതദ്രവ്യ തുകയ്ക്കുള്ള ഡിമാൻഡ് ഡ്രാഫ്റ്റ് 
അടക്കം ചെയ്യേണ്ടതും , ദർഘാസ് അടങ്ങിയ കവറിനു മുകളിൽ “ പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക മരങ്ങൾ 
ലേലത്തിൽ വാങ്ങുന്നതിനുള്ള ടെണ്ടർ ” എന്നു വ്യക്തമായി രേഖപ്പെടുത്തേണ്ടുന്നതാണ് . 


പരസ്യ ലേ ലം അ വ സാ നി പ്പിച്ച ഉടൻ ദർഘാസുകൾ തുറ ക്കു ന്നതും ലേല ത്തി ന്റെ തോ 
ദർഘാസിന്റെ തോ തുകയിൽ ഏതാണോ കൂടുതൽ , ആയതിനു ലേലം ഉറപ്പിക്കു ന്നതാണ് . മരങ്ങൾ 
ലേലത്തിനെടുത്ത യാൾ ഉടൻതന്നെ ലേലം ദർഘാസ് അനുസരിച്ചുള്ള തുകയുടെ പകുതിയും 18 % 
നികുതിയും കൂടാതെ വനവികസന നികുതി ആയി മൊത്തം ലേലത്തുകയുടെ ( നികുതി ഉൾപ്പെടെയുള്ള 
തുക യു ടെ ) 

തു ക 

വകു പ്പിന്റെ 8782 - 103 - 99 - എ ഫ് . ആർ എന്ന ശീർ ഷ ക ത്തിൽ 
അടക്കേണ്ടതുമാണ് . ലേലം / ദർഘാസ് സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് കിട്ടുന്ന മുറയ്ക്ക് ബാക്കി തുക 
അടച്ച് സ്വന്തം ചെല വിലും ഉത്തര വാദിത്വത്തിലും ലേല ത്തിനെടുത്ത മരങ്ങൾ മുറിച്ചു നീക്കം 
ചെയ്യേണ്ടതുമാണ് . 


5 % 


വനം 


ഏതെങ്കിലും കാരണവശാൽ ലേലം / ദർഘാസ് സ്ഥിരപ്പെടുത്തി കിട്ടിയ ആൾ ലേല നിബന്ധനകൾ 
തെറ്റിക്കുകയാണെങ്കിൽ ടിയാൻ അതു വരെ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും മരങ്ങൾ 
പുനർ ലേലം നടത്തുന്നതുമായിരിക്കും . ഇപ്രകാരം പുനർ ലേലത്തിൽ സർക്കാരിന് എന്തെങ്കിലും 
നഷ്ടങ്ങൾ സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും മറിച്ച് കൂടുതലായി 
ലഭിക്കുന്ന മുറയ്ക്ക് മുൻ ലേലക്കാരന് യാതൊരു അവകാശവും ഉണ്ടായിരിക്കുന്നതല്ല . 


മേൽ പറഞ്ഞ മരങ്ങളുടെ ലേല ത്തീയതിക്ക് മുൻപുള്ള പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ 
10 മണി മുതൽ വൈകുന്നേരം 5 മണിവരെ ഉള്ള ഏതെങ്കിലും സമയത്ത് ക്വാർട്ടർ മാസ്റ്ററുടെ മുൻകൂർ 
അനുവാദത്തോടുകൂടി പരിശോധിക്കാവുന്നതാണ് . 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


30th November 2021 


KERALA GAZETTE 


111 


യുക്തമെന്ന് തോന്നു ന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പോ കാര ണമോ കൂടാതെ ലേലം 
നിർത്തി വയ്ക്കു ന്നതിനും 

ലേലം ദർ ഘാസ് അസ്ഥി ര പ്പെടു ത്തു ന്ന തി നു മുള്ള 

അധി കാരം 
കൊല്ലം ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ് . 


ലേലത്തിൽ പങ്കെടുക്കുന്നവർ കോവിഡ് -19 മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കേണ്ടതാണ് . 


City Police Office , 
Kollam . 


NARAYANAN , T. IPS , 
District Police Chief . 


PUBLISHED BY THE SUPERINTENDENT OF GOVERNMENT PRESSES 
AT THE GOVERNMENT CENTRAL PRESS , THIRUVANANTHAPURAM , 202 


Digitally signed by Salim A 
Date : 2021.11.30 03:54:12 +05 : 30 


This is a digitally signed Gazette . 
Authenticity may be verified through https://compose.kerala.gov.in/ 


